GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7713 


പേര് 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബം 


1 


രാമചന്ദ്രൻ, കെ . 


ഭർത്താവ് 


69 


1 


ഭാരതി, 


യു . 


ഭാര്യ 


59 


2 


ദിവ്യ , കെ . 


മകൾ 


38 


2 


രൺദീപ് 


മകൻ 


37 


3 


ദീപക് , കെ . 


മകൻ 


34 


3 


അർജ്ജുൻ 


30 


4 


31 


ദീപ്തി, കെ . 

മകൾ 
ഹിന്ദു പിന്തു ടർച്ചാ വ കാശ നിയ മ പ കാരം 
മേൽപറഞ്ഞവരാണ് പരേതയായ സരസ്വതി, പി . എന്നവരുടെ 
അനന്തരാവകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം നിലമ്പൂർ തഹശീൽദാർ 

മുമ്പാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 15 ) 


ഹിന്ദു പിന്തു ടർച്ചാ വ കാശ നിയ മ പ കാ രം 
മേൽപറ ഞ്ഞവരാണ് പരേതനായ വേലായുധൻ , കെ . സി . 
എന്നയാളുടെ അനന്തരാവകാശികളെന്നുള്ളതിന് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം നിലമ്പൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിൽ 

ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
നിലമ്പൂർ. 

തഹശീൽദാർ . 


നമ്പർ ബി3-7376 / 2020 . 


2020 


ഒക്ടോബർ 20. 


Tirur Taluk 


പരസ്യം 


നില മ്പൂർ താലൂ ക്കിൽ 

പോരൂർ വില്ലേജിൽ 
അജ്ബർ കടമ്പോട്ടിൽ, കടമ്പോട്ടിൽ വീട്, രവി മം ഗലം , 
ചാത്തങ്ങോട്ടു പുറം പി . ഒ . എന്നയാൾ മരിച്ചു പോയെന്നും 
വിവിധ ആവശ്യത്തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേ തന്റെ പിതാവ് കുഞ്ഞു മുഹമ്മദ്, കെ . 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 5-7-2020 - ന് 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 5 പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ ജി1-9067 / 2020 . 


2020 ഒക്ടോബർ 16 . 


1 


കുഞ്ഞുമുഹമ്മദ്, കെ . 


പിതാവ് 


65 


തിരൂർ താ ലൂ ക്കിൽ കൽ പ ക ഞ്ചരി 

വില്ലേ ജിൽ 
കുഞ്ഞഹമ്മദ് മയ്യേരി , മയ്യേരി ഹൗസ്, പറവന്നൂർ എന്നയാൾ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ സുബർ , മയ്യേരി ഹൗസ്, പറവന്നൂർ 
എന്നയാൾ സമർപ്പിച്ച് അ അ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 

തീയതി മരിച്ചു പോയെന്നും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന 6 ( ആറ് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


2 


ബന്ധ പ്പെട്ട 


മാതാവ് 


പാത്തുമ്മ, പി . 


60 


3 


സഫ്നത്ത്, പി . 


ഭാര്യ 


26 


31- 5 - 2016 - 00 


4 


അമൽ സിയാൻ, കെ . 


മകൻ 


8 


5 


ഐസ് സിയ , കെ . 


മകൾ 


3 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബം 


1 


പാത്തുമ്മ, ടി . 


ഭാര്യ 


77 


2 


മുസ്ലീം പിന്തു ടർച്ചാ വ കാശ നിയ മ പ കാ രം 
മേൽപറ ഞ്ഞ വ രാണ് പരേത നായ അജ്ബർ കടമ്പോട്ടിൽ 
എന്നയാളുടെ അനന്തരാവകാശികളെന്നുള്ളതിന് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം നിലമ്പൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിൽ 

ഹാജരാകേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 16 ) 


അബ്ദു സമദ് 


മകൻ 


61 


3 


ബീക്കുട്ടി മയ്യേരി 


മകൾ 


57 


അബ്ദു റസാഖ് 


മകൻ 


59 


5 


സുലൈഖ , എം . 


മകൾ 


52 


നമ്പർ ബി3-8178 2020. 


2020 ഒക്ടോബർ 21 . 


6 


47 


താലൂ ക്കിൽ 


അമ ര മ്പല o 


നില മ്പൂർ 

വില്ലേജിൽ 
വേലാ യു ധൻ , കെ . സി . , വെൺമ , ച ക്ക നാത്ത് വീട്, 
പറമ്പ , പൂക്കോട്ടുംപാടം പി . ഒ . എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ ഭാരതി, യു . എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 3-9-2020 - ന് മരിച്ചു 
പോ യെന്നും പരേ തന്റെ അ വ കാ ശികളായി 3 പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
പരേതന്റെ മരണത്തിന് മുൻപ്തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും 
അറിയുന്നു . 


സുബൈർ, എം . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നത 
ല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
തിരൂർ. 

തഹശീൽദാർ. 


197 


